Regn . No. KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


. 
കേര 


ള സർക് 


: ENMENT OF 


കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


29th January 2013 
2013 ജനുവരി 29 


No . 


Vol . II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


OT 


9th Magha 1934 
| 1934 മാഘം 9 


നമ്പർ | 


PART III 
Labour Department 


നോട്ടീസ് 


- (1) 


നമ്പർ ഡി - 2947 / 2012 . 


2012 ഡിസംബർ 20. 


ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി സമർപ്പി 

ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട 
- സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


-- നമ്പർ ഡി - 2844/ 2012. - 


2012 ഡിസംബർ 26. 


| Rubber Park Limited , Irapuram , Valayanchirangara , 
Ernakulam -683 556- ന്റെ കീഴിൽ ജോലി നോക്കി വര 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഗോപി കൃഷ്ണൻ, 
ശിവരാമവിലാസം, ലക്ഷം വീട് കോളനി, ചാലു ക്കോണം 
നെടുവത്തൂർ, നീലേശ്വരം പി. ഒ., കൊട്ടാരക്കര, കൊല്ലം- ന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
S 6,79,137 ( ആറുലക്ഷത്തി എഴുപത്തൊൻപതിനായിരത്തി 
ഒരു ന്നൂറ്റി മുപ്പ ത്തി യേഴ് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപകാരം 
ടിയാന്റെ ആശിത രായി ( 1) ശ്രീമതി രമണി ( മാ താ വ് ), 
മണിമന്ദിരം, ലക്ഷം വീട് കോളനി, നെടുവത്തൂർ, കൊട്ടാരക്കര, 
(2) ശ്രീ . രഘുകുമാർ ( പിതാവ്), വിളയിൽ കുഴിക്കാട്ട് വീട്, 
പടിഞ്ഞായിൽകര, കൊട്ടാരക്കര, ( 3 ) ശ്രീമതി ദേവകിയമ്മ 
( മു ത്ത ശ്ശി ) , ശിവ രാ മ വി ലാ സം , ലക്ഷം വീട് കോള നി , 
ചാലുക്കോണം നെടുവത്തൂർ, നീലേശ്വരം പി. ഒ., കൊട്ടാരക്കര, 
കൊല്ലം എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തി 
രിക്കുന്നു . അപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശ 
പ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 


| Kerala Headload Workers Welfare Fund Board - ന്റെ 
കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . ജോണി s/ o കുഞ്ഞുകുഞ്ഞ്, വേങ്ങ നാട്ട് 
പുത്തൻവീട്, പുള്ളിയില്ല , നെടും പു ര , നെല്ലില പി . ഒ ., 
കൊല്ലം- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകു 
ന്ന തി നായി 3,77 ,700 (മൂന്നു ലക്ഷത്തി എഴുപത്തേഴാ 
യി രത്തി എഴു ന്നൂറ് രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപകാരം 
ടിയാന്റെ ആശിത രായി, കലം ബോട്ട് വിള വീട്, 
തൃക്കണ്ണമംഗൽ പി . ഒ., കൊട്ടാരക്കര താമസം (1) മിനി (ഭാര്യ ), 
( 2 ) ജിൻസൺ ജോൺ ( മെനറായ മകൻ), റിൻസി ഭവൻ, 
നെല്ലിക്കുന്നം പി. ഒ., ഉമ്മന്നൂർ താമസം, ( 3) ജിൻസിജോൺ 
( മെ നറായ മകൾ) , ( 4 ) ഓമന ( മാ താ വ് ) എന്നിവർ 


29th JAN. 2013 ] 


LABOUR DEPARTMENT 


മാ ത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്തി രി ക്കുന്നു . 
അപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാ രെ ങ്കി ലു മു ണ്ട ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ടതുമാ ണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ്. അതി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
റീജിയണൽ ജോയിന്റ് 

കമ്മീഷണർ, 
ലേബർ കമ്മീഷണറുടെ ( റീജിയണൽ ജോയിന്റ് ലേബർ 
കാര്യാലയം, എറണാകുളം. 

കമ്മീഷണർ). 


